Regn . No . KERBIL /2012/ 45073 
dated 5 -9 - 2012 with RNI 

Reg. No . രജി. നമ്പർ 
KL/ TV ( N )/ 634/2012 -14 


Government of Kerala 
കേരള സർക്കാർ 

2013 


सत्यमेव जयते 


GOVERNN 


കേരള 


രള സർക 


NMENT OF 


ാർ 
KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. II 


THIRUVANANTHAPURAM , TUESDAY 


| No . 


10th December 2013 
2013 ഡിസംബർ 10 
19th Agrahayana 1935 
1935 അഗ്രഹായനം 19 


വാല്യം 2 [ 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART IV 
Private Advertisements and Miscellaneous 

Notifications 


കേരള വനം വികസന കോർപ്പറേഷൻ ലിമിറ്റഡ് 

( ഒരു കേരള സർക്കാർ സ്ഥാപനം) 
രജിസ്ട്രേഡ് ഓഫീസ് ആരണ്യകം, കാരാപ്പുഴ, കോട്ടയം- 686 003. 
ഫോൺ: 0481 2582640, 2581204, 2581205 ഫാക്സ് : 0481 2581338 

-- ഇ - മെയിൽ: md kfdcktm @ yahoo .co .in 
Website: www .Keralafdc .org ; www .kfdcecotourism .com 


നോട്ടിഫിക്കേഷൻ 


നമ്പർ 21- 3826 / 2012 . 

2012 ഒക്ടോബർ 30 . 
2012 - ലെ സംസ്ഥാന സേവനാവകാശ ആക്ട് സെക്ഷൻ 3 പ്രകാരമുള്ള അധികാരം വിനിയോഗിച്ചുകൊണ്ട് കേരള വനം 
വികസന കോർപ്പറേഷൻ പൊതുജനങ്ങൾക്ക് നൽകുന്ന സേവനങ്ങളെപ്പറ്റിയുള്ള വിവരങ്ങളും സേവനങ്ങൾ നൽകുവാൻ 
അധികാരപ്പെടുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥർ, സമയപരിധി, ആദ്യ അപ്പീൽ അധികാരി, രണ്ടാം അപ്പീൽ അധികാരി എന്നീ 
വിവരങ്ങളും അടങ്ങിയ പട്ടിക താഴെ പറയുന്ന പ്രകാരം പ്രസിദ്ധീകരിക്കുന്നു . 


പട്ടിക 


സേവനം 


കമ 
നമ്പർ 


സമയപരിധി അധികാരപ്പെട്ട 
( ദിവസങ്ങളിൽ) ഉദ്യോഗസ്ഥൻ 


ഒന്നാം അപ്പീൽ രണ്ടാം അപ്പീൽ 
- അധികാരി 

അധികാരി 


-- 1 


തോട്ടങ്ങളിൽ നിൽക്കുന്ന മരങ്ങളുടെ 
വില്പനയ്ക്കുള്ള സ്ഥിരീകരണം 


- 


30 


ഡിവിഷനിലെ 
ഡിവിഷണൽ 
മാനേജർ 


മാനേജിംഗ് 
ഡയറക്ടർ 


- 


30 


നിർമ്മാണ ജോലികൾക്കുവേണ്ടിയുള്ള 
ദർഘാസ് സ്ഥിരീകരണം 


ഡിവിഷനിലെ 
ഡിവിഷണൽ 
മാനേജർ 


മാനേജിംഗ് 
ഡയറക്ടർ 


30 


കുരുമുളക്, കശുവണ്ടി തുടങ്ങിയ 
നാണ്യവിളകളുടെ വില്പന സ്ഥിരീകരണം 


ഡിവിഷനിലെ 
ഡിവിഷണൽ 
മാനേജർ 


മാനേജിംഗ് 
ഡയറക്ടർ 


4 


15 


കമ്പനിയുടെ ആവശ്യത്തിലേക്കുള്ള സാധന - 
സാമഗ്രികളുടെ സംഭരണത്തിനുള്ള ടെണ്ടർ 
നടപടികളുടെ സ്ഥിരീകരണം 
നിരതദ്രവ്യം മടക്കിക്കൊടുക്കൽ 


ഡിവിഷനിലെ 
ഡിവിഷണൽ 
മാനേജർ 


മാനേജിംഗ് 
ഡയറക്ടർ 


ഡിവിഷണൽ 
മാനേജർ 
( ഹെഡ്ഓഫീസ്) 
ഡിവിഷണൽ 
മാനേജർ 
( ഹെഡ് ഓഫീസ്) 
ഡിവിഷണൽ 
മാനേജർ 
( ഹെസ്സ് ഓഫീസ്) 
ഡിവിഷണൽ 
മാനേജർ 
( ഹെസ്സ് ഓഫീസ്) 
ഡിവിഷണൽ 
മാനേജർ 
( ഹെഡ് ഓഫീസ്) 
ഡിവിഷണൽ 
മാനേജർ 
( ഹെഡ് ഓഫീസ്) 
അസിസ്റ്റന്റ് 
ജനറൽ മാനേജർ 
അസിസ്റ്റന്റ് 
ജനറൽ മാനേജർ 
അസിസ്റ്റന്റ് 
ജനറൽ മാനേജർ 


30 


ഡിവിഷനിലെ 
ഡിവിഷണൽ 
മാനേജർ 


മാനേജിംഗ് 
ഡയറക്ടർ 


6 


15 


ഡിവിഷനിലെ 
ഡിവിഷണൽ 
മാനേജർ 


മാനേജിംഗ് 
ഡയറക്ടർ 


ഡിവിഷണൽ 
മാനേജർ 


ടൂറിസത്തിനുവേണ്ടി റിസർവേഷൻ 
നടത്തിയത് റദ്ദാക്കിയാൽ പണം 
തിരിച്ചു നൽകൽ 
പൊതുജനങ്ങളുടെ പരാതികൾക്ക് 
പരിഹാരം 
വിരമിക്കുന്ന ജീവനക്കാരുടെ ഗ്രാറ്റുവിറ്റി 
വിതരണം 
ഇ . പി.എഫ്. ക്ലെയിം സെറ്റിൽമെന്റ്- 
അപേക്ഷകൾ ഇ . പി .എഫ്. അധികാരികൾക്ക് 
സമർപ്പിക്കൽ 


30 


ഡിവിഷണൽ 
മാനേജർ 


മാനേജിംഗ് 
ഡയറക്ടർ 
മാനേജിംഗ് 
ഡയറക്ടർ 
മാനേജിംഗ് 
ഡയറക്ടർ 


ഡിവിഷണൽ 
മാനേജർ 


( ഒപ്പ്) 
മാനേജിംഗ് ഡയറക്ടർ. 


വിശദീകരണക്കുറിപ്പ് 
( ഇത് വിജ്ഞാപനത്തിന്റെ ഭാഗമാകുന്നതല്ല . എന്നാൽ അതിന്റെ പൊതു ഉദ്ദേശ്യം വെളിപ്പെടുത്തുന്നതിന് 
ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്. 

| 2012 - ലെ കേരള സംസ്ഥാന സേവനാവകാശ ആക്ടിന്റെ ( 2012 - ലെ 18 -ാം ആക്ട്) 3 -ാം വകുപ്പ് സംസ്ഥാനത്ത 
പൊതുമേഖലാ സ്ഥാപനങ്ങളെ, അതാതു സ്ഥാപനങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുന്ന സേവനങ്ങൾ, അത് പൊതുജനങ്ങൾക്ക് 
ലഭ്യമാക്കാൻ അധികാരപ്പെടുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥർ, സേവനം ലഭ്യമാക്കാനുള്ള സമയപരിധി, ഒന്നാം അപ്പീൽ അധികാരി, 
രണ്ടാം അപ്പീൽ അധികാരി എന്നീ വിവരങ്ങൾ ഗസറ്റ് വിജ്ഞാപനംവഴി പ്രസിദ്ധപ്പെടുത്തുവാൻ അധികാരപ്പെടുത്തിയിട്ടുണ്ട്. 

( മേൽ പ്രസ്താവിച്ച ഉദ്ദേശ്യം നിറവേറ്റുന്നതിനാണ് ഈ വിജ്ഞാപനം.) 


